Kerala Gazette No . 36 dated 11th September 2007 . 
PART III 


STORES PURCHASE 


Department of Vocational Higher Secondary 

SHORT TENDER NOTICE 


No . C -56/2007 . 

6th August 2007. 
Sealed tenders are invited for the supply of 
Machineries /Equipments for the Printing Technology 
Course at GVHSS (Boys), Kunnamkulam , Thrissur. 


The tenders should be superscribed as Tender No . 
1/2007-08 the supply of Machineries/ equipments for the 
Printing Technology course and addressed to the 
Principal, Govt. Vocational Higher Secondary School 
(Boys ), Kunnamkulam , Thrissur. The last date for the 
receipt of tender is 1- 10 -2007, 4 p.m . The late tenders are 
not accepted . The office has no responsibility in postal 
delay. The tenders will be opened at 11 a . m . on 3 - 10 - 2007 
in the presence of such tenderers or their authorized 
representatives who may be present at that time. If the 
date receiving and opening the tender form is declared as 
a holiday , these will be done on the next working day. 

Tender forms can be had from the Principal, Govt. 
Vocational Higher Secondary School (Boys ) , 
Kunnamkulam , Thrissur on cash remittance of Rs . 400 + 
Tax . Tender forms are not transferable. The sale of tender 
forms will be closed on 1 - 10 - 2007 . 


Period within which good should be supplied 
Immediately on receipt of supply order. 

Rate should be quoted for delivery — Inclusive of 
delivery, Installation and trail running at G . V.H . S. S. ( Boys ) 
Kunnamkulam Printing Technology Lab by firms own 
responsibility 
- Make/Brand name of the item should be quoted . 

Payment after delivery, verification /installation and 
trail running on the printing Technology Lab . 

Guarantee period should be specified . 
Notes. — Preliminary agreement as per clauses 33 of 

General condition of tender is to by executed on 
Kerala Stamp paper worth Rs. 50 orders without 
the following documents will be rejected 

without further notice . 
- (a ) Prescribed tender form ( original) purchased from this 

office. 
- EMD 1 % of the tender value (as per rules) . 


- കുന്നംകുളം ഗവൺമെന്റ് വൊക്കേ ഷ ണൽ ഹയർ 
സെക്കന്ററി ( ബോയ്സ്) സ്കൂളിലെ പ്രിന്റിംഗ് ടെക്നോളജി 
ലാബിലേക്ക് ആവശ്യമുള്ള യന്ത്രസാമഗ്രികൾ ഉപകരണങ്ങൾ 
നൽകു ന്ന തിന് വേണ്ടി മുദ്രവച്ച ടെണ്ട റു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


Cost of tender forms should be remitted either in 
cash or money order. The forms will not be sent by V .P.P . 

The offer should be valid for a minimum period of 
six months from the date of opening of tender. No 
advance payment will be given . Tenders without EMD will 
not accepted . 
Date upto which the rates are to be firm - 31 - 3 - 2008. 

SCHEDULE 


- ടെണ്ടറുകൾ അയയ്ക്കുന്നകവറിനു മുകളിൽ ടെണ്ടർ 
നമ്പർ 1/ 2007 - 08 ഫോർ ദ സപ്ലേ ഓഫ് മെഷ ന റീസ് 
എക്യുപ്മെന്റ് സ് ഫോർ പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സ് എന്ന് 
രേഖപ്പെടുത്തേണ്ടതാണ്. പ്രിൻസിപ്പാൾ, ഗവ. വൊക്കേഷണൽ 
ഹയർ സെക്കന്ററി സ്കൂൾ( ബോയ്സ്) എന്ന വിലാസത്തി 
ലാണ് ടെണ്ടറുകൾ അയക്കേണ്ടത്. ടെണ്ടറുകൾ ലഭിക്കേണ്ട 
അവസാന തീയതി 1-10 -2007 , 4 മണി. ടെണ്ടർ സമർപ്പിച്ചിട്ടുള്ള 
വ രു ടേ യോ അല്ലെങ്കിൽ അ വ രുടെ പതി നി ധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ 3-10-2007 , 11 മണിക്ക് ടെണ്ടറുകൾ 
തുറക്കുന്നതുമാണ്. ടെണ്ടറുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്ന 
തുമായ തീയതി പിന്നീടൊരവധി ദിവസമായി പ്രഖ്യാപിക്ക 
പ്പെട്ടാൽ അവ അടുത്ത പ്രവർത്തി ദിവസം തുറക്കുന്നതാണ്. 


SL. 


Item 


No. 


Quantity 


| 1 


Single colour Sheet -fed offset machine 
| [ Crown 12 ( 10 " x 15 ")] 
Cutting Machine ( 28 ") 
Poly Master Heater (A3) 


2 
3 


400 രൂപയും, ടാക്സസും അടച്ച് പ്രിൻസിപ്പാളിൽ നിന്ന് 
നേരിട്ടോ അല്ലെങ്കിൽ മണി ഓർഡർ അയച്ച് പോസ്റ്റൽ 
വഴിയോ ടെണ്ടർ ഫോമുകൾ കൈപ്പറ്റാവുന്നതാണ്. ടെണ്ടർ 
ഫോമു കൾ വി . പി . പി . ആ യി ലഭി ക്കു ന്ന ത ല്ല . ടെണ്ടർ 
ഫോമു കൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളത ല്ല . ടെണ്ടർ 
ഫോമിന്റെ വിതരണം 1- 10 - 2007 വൈകുന്നേരം 4 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 

ടെണ്ടറുകൾ തുറക്കുന്ന തീയതി മുതൽ ചുരുങ്ങിയത് 6 
മാസമാണ് ഈ ടെണ്ടറിന്റെ കാലാവധി. 

- നിരതദ്രവ്യം ഇല്ലാതെ സർപ്പിക്കുന്ന ടെണ്ടറുകൾ സ്വീകരി 
ക്കുന്നതല്ല . വൈകി കിട്ടുന്നതും അപൂർണ്ണവുമായ ടെണ്ടറുകൾ 
നിരസിക്കുന്നതാണ്. തപാലിൽ വരുന്ന കാലതാമസത്തിന് 
ഓഫീസ് ഉത്തരവാദിയാകുന്നതല്ല. 

നിരക്ക് നിലനിൽക്കുന്ന അവസാന തീയതി 31 - 3- 2008. 


നമ്പർ 


ഇനം 


എണ്ണം 


സിംഗിൾ കളർ ഷീറ്റ്- ഫെഡ് ഓഫ്സെറ്റ് 1 
മെഷീൻ [ ക്രൗൺ 1/2 (10 " x 15 ")) 
കട്ടിംഗ് മെഷീൻ ( 28") 
പോളിമാസ്റ്റർ ഹീറ്റർ ( A3) 


3 


സപ്ലെചെയ്യേണ്ട കാലാവധി - സയെ ഓർഡർ കിട്ടിയാൽ 

ഉടൻ. 
വിതരണം ചെയ്യേണ്ട നിരക്ക് സാധനങ്ങൾ സ്വന്തം ചെലവിൽ 

ഗവ . വൊ ക്കേ ഷ ണൽ ഹയർ 
സെക്കന്ററി സ്കൂൾ( ബോയ്സ്) 
കു ന്നം കു ളത്ത് പ്രിന്റിംഗ് 
ടെക്നോളജി ലാബിൽ എത്തി 
ക്കേണ്ടതും, പ്രവർത്തന യോഗ്യ 

മാക്കേണ്ടതുമാണ്. 
വിതരണം ചെയ്യുന്ന ഇനത്തിന്റെ ബാന്റിന്റെ പേര് രേഖ 
പ്പെടുത്തേണ്ടതാണ്. 
- പണമിടപാടുകൾ - പരിശോധനയ്ക്കും മുകളിൽ രേഖപ്പെടു 
ത്തിയിട്ടുള്ള യന്ത്രസാമഗ്രികൾ പ്രിന്റിംഗ് ടെക്നോളജി ലാബിൽ 
എത്തിച്ച് പ്രവർത്തനയോഗ്യമാക്കിയതിനുശേഷം മാത്രം. 

- ഗ്യാരണ്ടി കാലാവധി പ്രത്യേകം രേഖപ്പെടുത്തണം. 
കുറിപ്പ്: പാ ധ മിക എഗ്രിമെന്റ് കേരള ഗവൺമെന്റിന്റെ 

- ജനറൽ കണ്ടീഷൻ ക്ലോസ്-33 പ്രകാരം 50 രൂപയുടെ 

മുദ്രപ്പത്രത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 
- താഴെ പ റയുന്ന രേഖകൾ ഇല്ലാത്ത പക്ഷം ടെണ്ടർ 
നോട്ടീസുകൾ നിരസിക്കുന്നതാണ്. 
(1) ഓഫീസിൽ നിന്നും വാങ്ങിയ ഒറിജിനൽ ടെണ്ടർ ഫോറം. 
(2 ) നിരതദ്രവ്യം - ടെണ്ടർ മൂല്യത്തിന്റെ 1 % ( നിയമപ്രകാരം ). 


Govt. Vocational Higher Secondary 
School, Kunnamkulam . 


( Sd .) 
Principal. 


